| Reg. No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


| 


VERNMEU 


e 


KERAY 


സ - 
CNT OF KB 

് 


1 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st June 2010 

2010 ജൂൺ 1 
11th Jyaishta 1932 
1932 ജ്യേഷ്ഠം 11 


വാല്യം 55 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലിയു . ഡി . ഡബ്ലിയു ./ റ്റി / 475 / 10 . 2010 മേയ് 14 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വകുപ്പ് ജില്ലാ 
ഓഫീസർ, വയനാട് താഴെ പറയുന്ന പ്രവൃത്തിക്കായി 
പരിചയ സമ്പന്നരായ കരാറുകാർ/ ഏജൻസികളിൽനിന്നും 
മുദ്ര വച്ച് മത്സ രസ്വഭാ വമുള്ള ദർഘാ സുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 10 - 6 - 2010 വൈകുന്നേരം 3 മണി 
വരെ സ്വീകരിക്കു ന്നതും അന്നേ ദിവസം വൈകിട്ട് 3. 30 
മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി 
ദിവസം പൊതു അവധി പ്രഖ്യാ പിക്ക പ്പെട്ടാൽ അടുത്ത 
പ്രവർത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 

പ്രവർത്തിയുടെ പേര് - വയനാട് ജില്ലയിലെ വിവിധ ഭാഗ 
ങ്ങളിലുള്ള കുഴൽ കിണറുകളിലെ ഹാൻഡ് പമ്പുകളുടെ 
അറ്റകുറ്റ പണി-- വരൾച്ച ദുരിതാശ്വാസം ( 49 എണ്ണം). 

അടങ്കൽ തുക - രൂപ 2,69,500. 
നിരതദ്രവ്യം രൂപ 6,800. 
ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 600 + 12.5 % വാറ്റ്. 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 10 -6-2010 
ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
രൊക്കം പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതാ 
കുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കിക്കൊടുക്കുന്നതല്ല . പോസ്റ്റാഫീസിൽ നിന്നും 
ജില്ലാ ഓഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ നാഷണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ദർഘാസി 
നോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസി 
നോടൊപ്പം 100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
സർക്കാർ നിബന്ധനകളും ഈ ദർഘാ സിനും ബാധ ക 
മായിരിക്കും. 


ജില്ലാ ആഫീസ്, 
വയനാട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


പണി തീർക്കേണ്ട കാലാവധി - 1 മാസം. 


